Kerala Gazette No. 20 dated 13th May 2008 . 
PART III 


FOREST DEPARTMENT 


വൈൽഡ് ലൈഫ് ഡിവിഷൻ, പറമ്പിക്കുളം 


ദർഘാസ്/ ലേലപ്പരസ്യം 


( 1) 


2. ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 
ന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ മറ്റ് അധികാര 
പ്പെട്ട ഉദ്യോഗസ്ഥരോ നൽകിയ സർട്ടിഫിക്കറ്റ് 
അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ്, 
പാസ്പോർട്ടിന്റെ കോപ്പി എന്നിവ സഹിതം അപേക്ഷി 
ക്കേണ്ടതാണ്. 


നമ്പർ ആർ- 597 / 2007. 


2008 ഏപ്രിൽ 20. 


- 3 . നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

പരിഗണിക്കുന്നതല്ല. 
4. ഏറ്റവും കൂടു തൽ തുക വാഗ്ദാനം ചെയ്ത് 
ദർഘാസുകൾ/ ലേലം മേലധികാരത്തിലേക്ക് അംഗീകാര 
ത്തി നായി അയ യ്ക്കു ന്നതും മറ്റ് ദർഘാ സു കാർ 
നൽകിയ നിരതദ്രവ്യം ലേലത്തിനു ശേഷം തിരിച്ചു 

നൽകുന്നതുമാണ്. 
5. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാ 

ണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 ശതമാനം 
( നി ര ത ദ വ്യം ) ഉൾപ്പെടെ അപ്പോൾത്തന്നെ 
ഒടുക്കേണ്ടതാണ്. 


- ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വക യിലുള്ളതും കണ്ടം 
ചെയ്തതുമായ കെ . എൽ. 01 എഫ് 8354 നമ്പർ മഹീന്ദ്ര ജീപ്പ് 
ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നു. ദർഘാസ് ഫോറങ്ങൾ 
അപേക്ഷിക്കുന്ന മുറയ്ക്ക് 27 - 5 - 2008 ഉച്ചയ്ക്ക് 1 മണി വരെ 
ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീൽ വെച്ച ദർഘാസുകൾ 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും 4 മണിക്ക് ദർഘാസുകൾ സമർപ്പിച്ചവരെ 
മാത്രം ഉൾപ്പെടുത്തി ഡിവിഷണൽ ഫോറസ്റ്റ് ആഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ പ്രസ്തുത 
വാഹനം പരസ്യമായി ലേലം ചെയ്യുന്നതും ലേലത്തിനുശേഷം 
ദർഘാസുകൾ തുറക്കുന്ന തു മാ യിരിക്കും. ലേലത്തിലോ 
ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം ചെയ്യുന്നവരുടെ 
പേരിൽ മുഖ്യ വന പാ ല കന്റെ അന്തിമ ഉത്ത ര വിന് 
വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. എന്തെങ്കിലും 
കാരണ വശാൽ ദർഘാസ്/ ലേലം 27 - 5 - 2008 - ന് നടക്കാതെ 
വന്നാൽ 31 - 5 - 2 0 08 - ന് നട ത്തു ന്ന തും 31 - 5 - 2008 - ന് 
നടക്കാതെ വന്നാൽ ലേലം 5- 6 - 2008- ന് നിശ്ചിത സ്ഥലത്തും 
സമയത്തും വെച്ച് നട ത്തു ന്നതും പൂരിപ്പിച്ച സീൽവെച്ച് 
ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണി വരെ ഈ 
ഓഫീസിൽ സ്വീകരിക്കുന്നതും 4 മണിക്ക് ദർഘാസുകൾ 
സമർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതു 
മായിരിക്കും. നിരതദ്രവ്യം പണമായി ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 
പറമ്പിക്കുളം വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയവുമായി 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 

വാഹന ഇനവും രജിസ്റ്റർ നമ്പരും - കെ എൽ 01 എഫ് 8354 . 
നിരതദ്രവ്യം രൂപ 5, 000 (അയ്യായിരം രൂപ മാത്രം). 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി. 

വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം - പറമ്പിക്കുളം 
വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയം, ആനപ്പാടി. 


6. ദർഘാസുകൾ സ്വീക രി ക്കു ന്ന തും യാതൊരു 

കാരണവും പറയാതെ നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം ദർഘാസ്/ ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 
ഉണ്ടായിരിക്കും. 
ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 15 
ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാര 
മുള്ള നികു തി കളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. ടി വാഹനം 15 ദിവസത്തിനുള്ളിൽ 
ബാക്കി സംഖ്യയും അടച്ച് നീക്കം ചെയ്തില്ലെങ്കിൽ 
ദർഘാസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 15 ദിവസം 
കൂടി ബാക്കി സം ഖ്യയും 18 ശതമാനം പലിശയും 
ദിവസത്തിൽ 20 രൂപ തറ വാടകയും വസൂലാക്കി 
വാഹനം നീക്കം ചെയ്യാൻ അനുവദിക്കും. അതിനുശേഷം 
അവധി അനുവദിക്കുന്നതല്ല. 
8. മുകളിൽപ്പറഞ്ഞ രീതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ 
നീക്കം ചെയ്യാത്ത വാഹനം വീണ്ടും ലേലത്തിലോ 
ടെണ്ടർ അടി സ്ഥാ ന ത്തിലോ മുൻ ലേല ക്കാരന്റെ 
നഷ് ടോ ത്ത ര വാ ദി ത്വ ത്തിൽ വിൽക്കു ന്നതും മുൻ 
ലേലത്തുക സർക്കാരിലേക്ക്കണ്ടുകെട്ടുന്നതുമാണ്. 
ഈ ലേലം കൊണ്ട് സർക്കാരിലേക്ക് നഷ്ടം 
വരികയാണെങ്കിൽ മുൻ ലേലക്കാരനിൽനിന്നും നഷ്ടം 
വരുന്ന തുക ഈടാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കു 
ന്നതും ലാഭം കിട്ടുകയാണെങ്കിൽ സർക്കാരിലേക്ക് 
മുതൽ കൂട്ടുന്നതുമായിരിക്കും. 


നിബന്ധനകൾ 


1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 
വാഹനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ അനുവാദത്തോടെ 
പരിശോധിക്കാവുന്നതാണ്. ലേലം ഉറപ്പിച്ചശേഷം 
വാഹനത്തിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാതികളും 
പരിഗണിക്കുന്നതല്ല. 


Gaz . No. 20 / 2008 /DTP . (Forest) 


- 5. ദർഘാസ് സംഖ്യ നിരതദ്രവ്യ സംഖ്യയിൽ കൂടുതലാ 
- ണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 ശതമാനം 
( നി ര ത ദ വ്യം ) ഉൾപ്പെടെ അപ്പോൾത്തന്നെ 
ഒടുക്കേണ്ടതാണ്. 


നമ്പർ ആർ 2787/ 2006. 

2008 ഏപ്രിൽ 20. 
- ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വകയിലുള്ളതും കണ്ടം 
ചെയ്തതുമായ കെ . എൽ. 01 ഇ 6583 നമ്പർ മഹീന്ദ്ര ജീപ്പ് 
ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ദർഘാസ്/ ലേല 
അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തുന്നു . ദർഘാസ് ഫോറങ്ങൾ 
അപേക്ഷിക്കുന്ന മുറയ്ക്ക് 28 - 5 - 2008 ഉച്ചയ്ക്ക് 1 മണി വരെ 
ലഭിക്കുന്നതായിരിക്കും. പൂരിപ്പിച്ച സീൽ വെച്ച ദർഘാസുകൾ 
അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീക രിക്കു ന്നതും ഉച്ചയ്ക്ക് 4 മണിക്ക് ദർ ഘാ സു കൾ 
സമർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി ഡിവിഷണൽ ഫോറസ്റ്റ് 
ആഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോ 
പസ്തുത വാഹനം പരസ്യ മായി ലേലം ചെയ്യു ന്നതും 
ലേലത്തിനുശേഷം ദർഘാസുകൾ തുറക്കുന്നതുമായിരിക്കും. 
ലേലത്തിലോ ദർഘാസിലോ കൂടുതൽ തുക വാഗ്ദാനം 
ചെയ്യു ന്ന വരുടെ പേരിൽ മുഖ്യ വന പാ ല കന്റെ അന്തിമ 
ഉത്തരവിന് വിധേയമായി വിൽപ്പന ഉറപ്പിക്കുന്നതായിരിക്കും. 
എന്തെങ്കിലും കാരണവശാൽ ദർഘാസ്/ ലേലം 28 - 5 - 2008 - ന് 
നടക്കാതെ വന്നാൽ ലേലം 31 - 5 - 2008 - ന് നടത്തുന്നതും 
31- 5 -2008 - ന് നടക്കാതെ വന്നാൽ ലേലം 5- 6 - 2008 - ന് നിശ്ചിത 
സ്ഥലത്തും സമയത്തും വെച്ച് നടത്തുന്നതും പൂരിപ്പിച്ച് സീൽ 
വെച്ച ദർഘാസുകൾ അന്നേ ദിവസം ഉച്ചയ്ക്ക് 3 മണി വരെ 
ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും 4 മണിക്ക് ദർഘാസുകൾ 
സമർപ്പിച്ചവരെ മാത്രം ഉൾപ്പെടുത്തി ലേലം നടത്തുന്നതുമായി 
രിക്കും. നിര ത ദ്രവ്യം പണമായി ദർ ഘാ സി നോ ടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ്/ ലേലം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 
പറമ്പിക്കുളം വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയവുമായി 
ബന്ധപ്പെട്ടാൽ അറിയാവുന്നതാണ്. 

വാഹന ഇനവും രജിസ്റ്റർ നമ്പറും കെ എൽ 01 ഇ 6583. 
നിരതദ്രവ്യം രൂപ 5,000 ( അയ്യായിരം രൂപ മാത്രം). 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി. നി. 

വാഹനം ഇപ്പോൾ കിടക്കുന്ന സ്ഥലം - കരി മല 
റെയിഞ്ചാഫീസ് അങ്കണം, പറമ്പിക്കുളം. 


6. ദർഘാ സുകൾ സ്വീക രി ക്കു ന്നതിനും യാതൊരു 

കാരണവും പറയാതെ നിരാകരിക്കുന്നതിനുമുള്ള പൂർണ്ണ 
അധികാരം ദർഘാസ്/ ലേലം ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 

ഉണ്ടായിരിക്കും. 
| 7. ദർഘാസ്/ ലേലം അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 15 

ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും നിയമപ്രകാര 
മുള്ള നികു തി കളും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. ടി വാഹനം 15 ദിവസത്തിനുള്ളിൽ 
ബാക്കി സംഖ്യയും അടച്ച് നീക്കം ചെയ്തില്ലെങ്കിൽ 
ദർഘസുകാരൻ ആവശ്യപ്പെടുന്നപക്ഷം 15 ദിവസം കൂടി 
ബാക്കി സംഖ്യയും 18 ശതമാനം പലിശയും ദിവസ 
ത്തിൽ 20 രൂപ തറ വാടകയും വസൂലാക്കി വാഹനം 
നീക്കം ചെയ്യാൻ അനുവദിക്കും. അതിനു ശേഷം 

അവധി അനുവദിക്കുന്നതല്ല . 
- 8. മുകളിൽപ്പറഞ്ഞ രീതിയിൽ നിശ്ചിത സമയത്തിനുള്ളിൽ 

നീക്കം ചെയ്യാത്ത വാഹനം വീണ്ടും ലേലത്തിലോ 
ടെണ്ടർ അടിസ്ഥാ ന ത്തിലോ മുൻ ലേല ക്കാ രന്റെ 
നഷ്ടോത്തര വാദിത്വത്തിൽ വിൽക്കു ന്നതും മുൻ 
ലേലത്തുക സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതുമാണ്. 
ഈ ലേലം കൊണ്ട് സർക്കാരിലേക്ക് നഷ്ടം വരികയാ 
ണെങ്കിൽ മുൻ ലേലക്കാരനിൽ നിന്നും നഷ്ടം വരുന്ന 
തുക ഈടാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും 
ലാഭം കിട്ടുകയാണെങ്കിൽ സർക്കാരിലേക്ക് മുതൽ 
കൂട്ടുന്നതുമായിരിക്കും. 


( ഒപ്പ്) 
പറമ്പിക്കുളം വന്യജീവി വൈൽഡ് ലൈഫ് വാർഡൻ. 
സങ്കേതം, തൂണക്കടവ് പി . ഒ., ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
ആനപ്പാടി, പാലക്കാട്. 


നിബന്ധനകൾ 


നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 


ദർഘാസ് പരസ്യം 


നമ്പർ ഡി - 5707 / 2005. 


2008 ഏപ്രിൽ 26. 


1. വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 
വാഹനം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെഅനുവാദത്തോടെ 
പരിശോധിക്കാവുന്നതാണ്. ലേലം ഉറപ്പിച്ചശേഷം 
വാഹനത്തിനെ സംബന്ധിച്ച് യാതൊരുവിധ പരാതികളും 
പരിഗണിക്കുന്നതല്ല. 
- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ അവരെ തിരിച്ചറിയു 
ന്നതിന് ബന്ധപ്പെട്ട വില്ലേജാഫീസറോ മറ്റ് അധികാര 
പ്പെട്ട ഉദ്യോഗസ്ഥനോ നൽകിയ സർട്ടിഫിക്കറ്റ് 
അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ തിരിച്ചറിയൽ കാർഡ്, 
പാസ്പോർട്ടിന്റെ കോപ്പി എന്നിവ സഹിതം അപേക്ഷി 

ക്കേണ്ടതാണ്. 
3. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ 

പരിഗണിക്കുന്നതല്ല . 
4. ഏറ്റവും കൂടു തൽ തുക വാഗ്ദാനം ചെയ്ത 
ദർ ഘാ സു കൾ/ ലേലം മേല ധികാ ര ത്തി ലേക്ക് 
അംഗീകാരത്തിനായി അയയ്ക്കുന്നതും മറ്റ് ദർഘാസുകാർ 
നൽകിയ നിരതദ്രവ്യം ലേലത്തിനു ശേഷം തിരിച്ചു 
നൽകുന്നതുമാണ്. 


- കേരള വനംവകുപ്പ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ 
നിലമ്പൂർ സൗത്ത് എഫ്. ഡി . എ . ആന്റ് നിലമ്പൂർ സൗത്ത് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ കാര്യാലയത്തിൽ താഴെ 
പറയുന്ന പ്രവർത്തിക്ക് താഴെ കാണിച്ച തീയതിയിൽ പകൽ 
3 മണിവരെ കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള " സി ക്ലാസ്സോ അതിനുമുകളിലുള്ളതോ ആയ 
കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ പ്രവർത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച കവറുകളിൽ സമർപ്പിക്കേ 
ണ്ടതാണ്. ദർഘാസ് ഫോറങ്ങൾ ഗസറ്റിൽ പരസ്യം ചെയ്ത 
തീയതി മുതൽ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും 21- 5 - 2008 
ഒരു മണിവരെയും ഈ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 
3 മണിവരെ സ്വീക രി ക്കു ന്നതും 3. 30 മണിക്ക് അപ്പോൾ 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതു 
മായിരിക്കും. 


പവർ ത്തി യുടെ പേര്- ക രു ളായി റെയിഞ്ചിലെ 

നോർത്ത് വയനാട് ഡിവിഷൻ 
മുണ്ടക്കടവ് ടേബൽ കോളനിക്കുചുറ്റും എലിഫന്റ് പൂഫ് 

ദർഘാസ് പരസ്യം 
ട്രഞ്ച് നിർമ്മാണം ( ശേഷിക്കുന്ന പ്രവർത്തികൾ). 

നമ്പർ ഡി -1680 / 2008. 

2008 ഏപ്രിൽ 28. 
ഉദ്ദേശ അടങ്കൽ തുക - രൂപ 14.53 ലക്ഷം. 

നോർത്ത് വയനാട് ഫോറസ്റ്റ് ഡിവിഷന്റെ പരിധിയിലുള്ള 
നിരതദ്രവ്യം - രൂപ 36,400 . 

താഴെ പട്ടികയിൽ വിവരിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ നിർവ്വഹിക്ക 
ദർഘാസ് പ്രമാണത്തിന്റെ വില - രൂപ 700 + മൂ . വ . നി . 

പ്പെ ടു വാ നുദ്ദേ ശി ക്കുന്ന ജോലികൾ ചെയ്യു ന്ന തി നായി 

22 - 5 - 2008 -ാം തീയതി പകൽ 3 മണിവരെ നിശ്ചിത യോഗ്യത 
കരാർ കാലാവധി - 3 മാസം. 

യുള്ള പി . ഡബ്ലി യു . ഡി . അംഗീ ക ത ക രാ റു 
കേരള പൊതുമരാമത്ത് വകുപ്പിൽ അംഗീകൃത കരാറുകാർ കാരിൽ നിന്നും മത്സരാടിസ്ഥാനത്തിലുള്ളതും പ്രവർത്തിയുടെ 
നിശ്ചിത തുക രൊക്കം പണ മായി അടച്ച് രേഖാമൂലം 

പേര് ആലേഖനം ചെയ്തിട്ടുള്ളതുമായ മുദ്രവെച്ച ദർഘാസുകൾ 
അപേക്ഷിച്ചാൽ ദർഘാസ് ഫോറ ങ്ങളും മറ്റും ദർഘാസ് 

ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത 

വിലയ്ക്ക്അന്നേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ നോർത്ത് 
തീയതി ഉച്ചയ്ക്ക് 1 മണിവരെ നിലമ്പൂർ സൗത്ത് ഡിവിഷൻ 

വയ നാട് ഡിവി ഷ ണൽ ഫോറ സ്റ്റാ ഫീസിൽ നിന്നും 
ഓഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 

ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകാരെന്ന് തെളിയിക്കുന്ന 
വില യാതൊരു കാരണവശാലും തിരികെ നൽകു ന്നതല്ല. 

രജിസ്ട്രേഷൻ കാർഡ് അസ്സൽ ഹാജരാക്കി ബോദ്ധ്യപ്പെടുത്തി 
ദർ ഘാ സി നോ ടൊപ്പം അ താതു പ്രവർത്തിക്ക് നിശ്ചിത 

യ തിന് ശേഷമേ ദർഘാസ് ഫോറങ്ങൾ നൽകുകയുള്ളൂ. 
നിര ത ദ്രവ്യം ഒടുക്കിയതിനുള്ള രേഖയും 50 രൂപയുടെ ഫോറത്തിന് ഒടുക്കിയ വില ഒരു കാരണവശാലും മടക്കി 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യേണ്ടതുമാണ്. തരുന്നതല്ല. 
ആവശ്യമായ നിരതദ്രവ്യം വെയ്ക്കാത്തതും 50 രൂപയുടെ 

പ്രവർത്തിയുടെ പേര് - ചുറ്റു മതിൽ നിർ മ്മാ ണം - 
മുദ്രപ്പത്രത്തിൽ പ്രാഥമിക ഉടമ്പടി അടക്കം ചെയ്യാത്തതുമായ 

- നാലാം ഭാഗം. 
ദർഘാസുകൾ നിരാകരിക്കുന്നതുമാണ്. ദർഘാസ് പ്രമാണങ്ങൾ 

പ്രവർത്തി ചെയ്യേണ്ട സ്ഥലം മാനന്തവാടി. 
കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്ത താകുന്നു . നിര തദവ്യം 
ഏതെ ങ്കിലും ഒരു ദേശ സാൽകൃത ബാങ്കിൽ നിന്നും 

അടങ്കൽ തുക - രൂപ 4,95,000. 
നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിരതദ്രവ്യം - രൂപ 12 ,375. 
മേൽവിലാസത്തിൽ മാറത്തക്കവിധം ഡിമാന്റ് ഡ്രാഫ്റ്റായി 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 400 + വി . നി . + 
ദർഘാസിനൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

അ . വി . നി . 
- ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കു ന്ന കരാറുകാരന്റെ യോഗ്യത " ഡി യും ഉപരിയും. 
തി നു മുള്ള അധികാരം നില മ്പൂർ സൗത്ത് ഡിവിഷണൽ 

ദർഘാസ് ഫോറ ങ്ങൾ അന്നേദിവസം 3 മണിവരെ 
ഫോറസ്റ്റ് ഓഫീസറിൽ നിക്ഷിപ്തമായിരിക്കും. ഏതെങ്കിലും 

സ്വീകരിക്കുന്നതും 3.30 - ന് അപ്പോൾ ഹാജരുള്ള കരാറുകാരുടെ 
കാര ണ വശാൽ നിശ്ചയിച്ച തീയതിയിൽ ദർഘാ സു കൾ 

സാന്നിദ്ധ്യത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റാഫീസറോ അദ്ദേഹം 
നടക്കാതെ വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം 3 മണി 

ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതും, കുറഞ്ഞ 
വരെ സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് ടെണ്ടർ തുറക്കുന്നതു തുക വാഗ്ദാനം ചെയ്യുന്ന കരാറുകാരന് ടെണ്ടർ അനുവദിക്കു 
മായിരിക്കും. 

ന്നതുമാണ്. ദർഘാസിനൊപ്പം നിശ്ചയിച്ചിട്ടുള്ള നിരതദ്രവ്യം 

ഒടു ക്കി യ തിന്റെ രേഖ കളും അടക്കം ചെയ്യേണ്ട താ ണ് . 
- കേരള പൊതുമരാമത്തുവകുപ്പിന്റെ ദർഘാസ് സംബന്ധിച്ച് 

ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള 
എല്ലാ വ്യവസ്ഥകളും ഇതിനും ബാധകമായിരിക്കും. കൂടുതൽ 

അധികാരം ഡിവിഷണൽ ഫോറസ്റ്റാഫീസറിൽ നിക്ഷിപ്തമായി 
വിവരങ്ങൾ ഈ ഓഫീസിലോ കരുളായി, കാളികാവ് റെയിഞ്ചാ 

രിക്കും. നിശ്ചിത സമയത്തിന് ശേഷം ദർഘാസ് ഫോറങ്ങൾ 
ഫീ സു ക ളിലോ അന്വേഷിച്ചാൽ അറി യാ വു ന്ന താ ണ് . 

വിൽക്ക പ്പെടു ന്ന തോ , പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ 
( ഫോൺ : 04931- 220392 , 270296, 245720) 

സ്വീകരിക്കപ്പെടുന്നതോ അല്ല. പ്രവർത്തി അനുവദിച്ചുകിട്ടുന്ന 
- മേൽപ്പറഞ്ഞ അടങ്കൽ തുകകൾ ഏകദേശം മാത്രമാണ്. 

കരാറുകാരൻ ഉടമ്പടി തീയതി മുതൽ മൂന്ന് മാസത്തിനുള്ളിൽ 
യഥാർത്ഥ തുക ടെണ്ടർ ഫോറത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. 

പ്രസ്തുത ജോലികൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഏതെങ്കിലും 

കാരണ വശാൽ മേൽപ്പറഞ്ഞ ദിവസം ടെണ്ടർ നടക്കാതെ 
ഫണ്ടിന്റെ ലഭ്യ ത യ് ക്ക നു സ രിച്ച് പ്രവർത്തികൾ 

വന്നാൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതേ സമയത്ത് 
പരിമിതപ്പെടുത്തുന്നതായിരിക്കും. 

ടെണ്ടർ നടത്തപ്പെടുന്നതാണ്. 


( ഒപ്പ്) 


ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറുടെ 
കാര്യാലയം, 
നിലമ്പൂർ സൗത്ത് 
ഡിവിഷൻ. 


( ഒപ്പ്) 
ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, 
നിലമ്പൂർ സൗത്ത്എഫ്ഡിഎ ആന്റ് 
- ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


ഡിവിഷണൽ 
ഫോറസ്റ്റാഫീസറുടെ 
കാര്യാലയം, 
നോർത്ത് വയനാട്, 
മാനന്തവാടി. 


ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ. 
( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


